Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


131 





WAYANAD DISTRICT 
Mananthavady Taluk 


പരസ്യം 
() 


നമ്പര്‍ എച്ച്‌ 1-1848/2020. 2020 സെപ്റ്റംബര്‍ 1. 


മാനന്തവാടി താലൂക്ക്‌, നല്ലൂര്‍നാട്‌ അംശം, പുലിക്കാട്‌ 
ദേശത്ത്‌ താമസിച്ചിരുന്ന ജോണ്‍ എന്ന ജോണി ഒ/ഠ 
ഉലഹന്നാന്‍, കദളിക്കാട്ടിൽ ഹൌസ്‌, നല്ലൂര്‍നാട്‌ പി. ഒ. 
എന്നയാള്‍ 13-3-2020-ാം൦ തീയതി മരണമടഞ്ഞിരിക്കുന്നു. 
പരേതന്റെ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി 
പരേതന്റെ ഭാരൃ ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പേരു പറയുന്നവരാണ്‌ 


പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സാലി ഭാരൃ 47 
2 ജോഷി മകന്‍ 26 
3 അല്‍ന മകള്‍ 7 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്ന തിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെജ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ ലഭിക്കാത്ത പക്ഷം 
അപേക്ഷകയ്ക്ക്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കു 


ന്നതാണെന്ന്‌ ഇതിനാല്‍ എല്ലാവരെയും അറിയിക്കുന്നു. 
(2) 


നമ്പര്‍ എച്ച്‌ 1-1798 /2020. 2020 സെപ്റ്റംബര്‍ 11. 


മാനന്തവാടി താലൂക്ക്‌, വെള്ളമുണ്ട അംശം, പുളിഞ്ഞാല്‍ 
എന്ന സ്ഥലത്ത്‌ താമസിച്ചിരുന്ന ജിനീഷ്‌ ജോസ്‌ ൭/0 ജോസ്‌, 
വല്ല്യാട്ടില്‍ ഹൌസ്‌, വെള്ളമുണ്ട എന്നയാള്‍ 15-12-2019-ാ൦ 
തീയതി മരണമടതഞ്ഞിരിക്കുന്നു. പരേതന്റെ അനന്തരാവ 
കാശസര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ പിതാവ്‌ 
ബോധിപ്പിക്കുന്ന അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പേരു പറയുന്നവരാണ്‌ പരേതന്റെ 


അനന്തരാവകാശിയെന്ന്‌ അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ജോസ്‌ പിതാവ്‌ 56 


മേല്‍പ്പറഞ്ഞ അവകാശിയെ ഉള്‍പ്പെടുത്തി ഒരു 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്ന തിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 


ഉണ്ടെജ്മില്‍ അവര്‍ ഈ പരസും ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന 


207 


തീയതി മൂതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകന്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്ന 
താണെന്ന്‌ ഇതിനാല്‍ എല്ലാവരെയും അറിയിക്കുന്നു. 


(3) 


നമ്പര്‍ എച്ച്‌ 1-1796/2020. 2020 സെപ്റ്റംബര്‍ 11. 


മാനന്തവാടി താലൂക്ക്‌, വെള്ളമുണ്ട അംശം, പുളിഞ്ഞാല്‍ 
എന്ന സ്ഥലത്ത്‌ താമസിച്ചിരുന്ന ജിനില്‍ജോസ്‌ ക/ഠ ജോസ്‌, 
വല്ല്യാട്ടില്‍ വീട്‌, വെള്ളമുണ്ട പി. ഒ. എന്നയാള്‍ 15-12-2019-ാ൦ 
തീയതി മരണമടഞ്ഞിരിക്കുന്നു. പരേതന്റെ അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ ഭാരയ ബോധിപ്പിക്കുന്ന 
അപേക്ഷാകാരൃത്തില്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പേരു പറയുന്നവരാണ്‌ പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ 


അറിവായിരിക്കുന്നു. 

(ood Bald പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 വിനിത ജോയി ഭാരൃ 32 
2 സാഞ്ചാസ്‌ ജിനില്‍ മകന്‍ 4 
3 സെഫാനിയ ജിനില്‍ മകള്‍ 1 


മേല്‍പ്പറഞ്ഞ അവകാശികളെ ഉള്‍പ്പെടുത്തി ഒരു 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്ന തിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങള്‍ 
ഉണ്ടെങ്കില്‍ അവര്‍ ഈ പരസ്യം ഗസറ്റില്‍ പരസുൃപ്പെടു 
ത്തുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
സമയത്തിനുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. ആക്ഷേപങ്ങള്‍ ലഭിക്കാത്തപക്ഷം 
അപേക്ഷകന്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്ന 
താണെന്ന്‌ ഇതിനാല്‍ എല്ലാവരെയും അറിയിക്കുന്നു. 


താലുക്കാഫീസ്‌, 


(ഒപ്പ) 


മാനന്തവാടി. തഹശീൽദാർ. 


തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ എച്ച്‌1-26829/2017. 2020 ഒക്ടോബര്‍ 20. 


30-6-2020-ാം തീയതിയിലെ കേരള ഗസ്റ്റ്‌ നമ്പര്‍ 26 
(വാല്യം 9 പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ 
റവന്യൂ വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 4803-ല്‍ ക്രമനമ്പര്‍ 5 
ആയി പ്രസിദ്ധീകരിച്ച പരസൃത്തില്‍ 9-7-2017-ന്‌ മരണപ്പെട്ട 
കുഞ്ഞമ്മദ്‌, പൂവന്‍ ഹൌസ്‌ എന്നയാളുടെ അവകാശികളുടെ 
ചേരില്‍ സീരിയല്‍ നമ്പര്‍ 3 ആയി ചേര്‍ത്തിരിക്കുന്ന 
"നിസ്സാര്‍" എന്ന പേര്‍ “നാസര്‍' എന്നും സീരിയല്‍ നമ്പര്‍ 8 
ആയി ചേര്‍ത്തിരിക്കുന്ന “ഹാഷിദ്‌' എന്ന പേര്‌ ആഷിഫ്‌” 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 


(പ്പ) 


മാനന്തവാടി. തഹശീൽദാർ. 


